Government of Kerala 
കേരള സർക്കാർ 

2009 


Reg. No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


V 
GOVERIZATION 


VMENT OF 


OF KER 


2 


न्याव व 


1 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


21st July 2009 
2009 ജൂലൈ21 


No. 


Vol. LIV 
വാല്യം 54 


| 20 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


30th Ashadha 1931 
1931 ആഷാഢം 30 


PART III 


Education Department 


നോട്ടിഫിക്കേഷൻ 


ശീമാൻ ഷിബിൻദാസ്, കെ . പി . എന്നയാൾക്ക് നൽകിയ 
ഡിപ്ലോമാ സർട്ടിഫിക്കറ്റ് നഷ്ട പ്പെട്ടു പോ യിരി ക്കു ന്നു . 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
- സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 

പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യത്തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


നമ്പർ റ്റി . എക്സ് . 14 / 3708/ 2009. 

2009 ജൂൺ 12 . 
സാങ്കേ തിക പരീക്ഷാ കൺ കോ ളർ 2002 ഏപ്രിൽ 
മാസത്തിൽ നടത്തിയ ഇലക്ട്രോണിക്സ്ആന്റ്ഇൻസ്ട്രമെന്റേഷൻ 
ഡിപ്ലോമാ പരീക്ഷയിൽ നെയ്യാറ്റിൻകര ഗവൺമെന്റ് 
പോളിടെക്നിക്കിൽ നിന്നും 2516 രജിസ്റ്റർ നമ്പർ പ്രകാരം 
പാസ്സായ ശീമാൻ അരുൺ, എസ്. എസ്. എന്നയാൾക്ക് 
നൽകിയ ഡിപ്ലോമാ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം-40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 

പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതിഉണ്ടങ്കിൽ ഈ പരസ്യത്തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


(3 ) 


- നമ്പർ റ്റി. എക്സ് . 14 /4307 /2009. 

2009 ജൂൺ 27. 
- സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 1999 ഒക്ടോബർ 
മാസത്തിൽ നടത്തിയ മൾട്ടിപോയിന്റ് എൻട്രി ആന്റ് ക്രെഡിറ്റ് 
സിസ്റ്റം ഡിപ്ലോമാ പരീക്ഷയിൽ നെയ്യാറ്റിൻകര ഗവൺമെന്റ് 
പോളി ടെക്നിക്കിൽ നിന്നും 1449 രജിസ്റ്റർ നമ്പർ പ്രകാരം 
പാസ്സായ ശീമാൻ ഷാഹിൻ, ബി . എന്നയാൾക്ക് നൽകിയ 
ഡിപ്ലോമാ സർട്ടിഫിക്കറ്റ് നഷ്ട പ്പെട്ടുപോയിരി ക്കു ന്നു . 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 


-- (2) 


നമ്പർ റ്റി . എക്സ് . 4/ 4103 / 2009. 

2009 ജൂൺ 24. 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 2007 നവംബർ 
മാസത്തിൽ നടത്തിയ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമാ 
പരീക്ഷയിൽ കണ്ണൂർ സർക്കാർ പോളി ടെ ക് നിക്കിൽ 
നിന്നും 84 021226 രജി സ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ 


പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യത്തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


Gaz . No . 29 /2009/DTP (Education ). 


56 


KERALA GAZETTE 


[PART III 


നമ്പർ റ്റി . എക്സ് 


. 3/ 1688/ 2009. 


2009 ജൂ 


2009 ജൂ 


ലൈ 2 . 


നമ്പർ ടി . എക്സ് 


. 11/ 4520 / 2009. 


ലൈ 7 . 


സാങ്കേ തിക പരീക്ഷാ കൺ കോ ളർ 1988 ഏപ്രിൽ 
മാസത്തിൽ നട ത്തിയ സിവിൽ എഞ്ചി നീ യ റിംഗ് 
ഡിപ്ലോമാ പരീക്ഷയിൽ കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ 
നിന്നും 11109 രാജി സ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ 
ശ്രീമാൻ പ്രമോദ് കുമാർ, കെ . സി . എന്നയാൾക്ക് നൽകിയ 
ഡിപ്ലോമാ സർട്ടിഫിക്കറ്റ് നഷ്ട പ്പെട്ടു പോ യിരി ക്കു ന്നു . 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 


സാങ്കേ തിക പരീക്ഷാ കൺ കോ ളർ 2000 ഏപ്രിൽ 
മാസത്തിൽ നടത്തിയ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമാ 
പരീക്ഷയിൽ ജെ . ഡി . റ്റി . ഇസ്ലാം പോളിടെക്നിക്കിൽ 
നിന്നും 9756 15 രജി സ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ 
ശ്രീമാൻ ഹസ്കർ, എൻ. കെ . എന്നയാൾക്ക് നൽകിയ ഡിപ്ലോമാ 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു . ആർക്കെങ്കിലും 
ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക 
പരീക്ഷാ കൺ കോ ളർ , തിരു വ ന ന്തപുരം- 40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 


- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യത്തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


-- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യത്തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


- ( 5) 


സാങ്കേതിക പരീക്ഷാ 
കൺട്രോളറുടെ കാര്യാലയം, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
സാങ്കേതിക പരീക്ഷാ 

കൺട്രോളർ. 


നമ്പർ റ്റി . എക്സ് 


. 4/ 4993 / 2009. 


2009 ജൂ 


ലൈ 9. 


ലേല ദർഘാസ് പരസ്യം 


- സാങ്കേതിക പരീക്ഷാ കൺ കോ ളർ 1996 ഏപ്രിൽ 
മാസത്തിൽ നടത്തിയ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമാ 
പരീക്ഷയിൽ കളമശ്ശേരി സർക്കാർ പോളിടെക്നിക്കിൽ 
നിന്നും 19968 രജി സ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ 
ശീമാൻ ശ്രീകാന്ത്, എസ്. എന്നയാൾക്ക് നൽകിയ ഡിപ്ലോമാ 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു . ആർക്കെങ്കിലും 
ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക 
പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന വിലാസ 
ത്തിൽ അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 


[1/2009-10 ] 


പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യത്തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


നമ്പർ എ3-1226/ 2007 . 

| 2009 ജൂൺ 26. 
തൃപയാർ ശ്രീരാമ ഗവ ൺമെന്റ് പോളി ടെ ക് നിക് 
കോളേജിന്റെ അധീനതയിലുള്ളതും താഴെ പട്ടികയിൽ ചേർത്ത 
തു മായ വൃക്ഷങ്ങൾ മുറിച്ചു നീക്കുന്നതിന് ദർഘാസുകൾ 
( നിരതദ്രവ്യം- ഡിമാന്റ് ഡ്രാഫ്റ്റ്സഹിതം ) ക്ഷണിച്ചുകൊള്ളുന്നു . 
മുദ്രവെച്ച ദർഘാസുകൾ 4 - 8 - 2009 വൈകിട്ട് 4 മണിവരെ 
ഓഫീസിൽ സ്വീകരിക്കുന്നതും 5 - 8 - 2009 പകൽ 11 മണിക്ക് 
പ്രിൻസിപ്പാളോ അദ്ദേഹം അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനോ 
പരസ്യമായി ലേലം ചെയ്യുന്നതുമാണ്. 


നമ്പർ റ്റി. എക്സ് 


. 4/4484/2009. 


2009 ജൂ 


ലൈ 9. 


സാങ്കേ തിക പരീക്ഷാ കൺ കോ ളർ 1975 ജൂല 
മാസത്തിൽ നടത്തിയ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമാ 
പരീക്ഷയിൽ കളമശ്ശേരി സർക്കാർ പോളി ടെക്നിക്കിൽ 
നിന്നും 69 70 രാജി സ്റ്റർ നമ്പർ (പ്രകാരം പാസ്സായ 
ശ്രീമാൻ കൃഷ്ണൻ, എം . എസ്. എന്നയാൾക്ക് നൽകിയ 
ഡിപ്ലോമാ സർട്ടിഫിക്കറ്റ് നഷ്ട പ്പെട്ടു പോ യിരി ക്കു ന്നു . 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 


ലേലം കഴിഞ്ഞശേഷം ദർഘാസുകൾ തുറക്കുന്നതും ലേല 
ത്തിലോ ക്വട്ടേഷനിലോ ഏറ്റവും കൂടിയ തുക വാഗ്ദാനം 
ചെയ്തിട്ടുള്ള വ്യക്തിയുടെ പേരിൽ ലേലം താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതുമാണ്. ലേലം ഉറപ്പിച്ചു കിട്ടുന്ന ആൾ ലേല 
തുകയുടെ 25 % ഉടനെ കെട്ടിവെക്കേണ്ടതും പിന്നീട് ലേലം 
സ്ഥിരപ്പെടുത്തിയ അറിയിപ്പ് കിട്ടി 3 ദിവസത്തിനകം ബാക്കി 
തുകയും ( വിൽപ്പന നികുതി ഉൾപ്പെടെ) ലേലസംഖ്യയുടെ 5 % 
സുരക്ഷാനിധിയും കൂടി ഓഫീസിൽ അടച്ച് 50 രൂപ വിലയുള്ള 
മുദ്രപ്പത്രത്തിൽ ഒരു കരാറും ഒപ്പിട്ട് നൽകേണ്ടതുമാണ്. ലേലം 
കൊണ്ട് മര ങ്ങൾ അറിയിപ്പിൽ പറയുന്ന തീയതിക്കകം 
സ്ഥാപനത്തിന്റെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾക്ക് കേടുപാടു 
ണ്ടാക്കാതെ മരങ്ങൾ നീക്കം ചെയ്യേണ്ടതുമാണ്. അങ്ങനെ 
ചെയ്യാ ത്ത പക്ഷം ലേല വസ്തു സർക്കാ രി ലേക്ക് മുതൽ 
കൂട്ടുന്നതും പുനർലേലം ഉൾപ്പെടെ വരുന്ന എല്ലാ കഷ്ട 
നഷ്ട ങ്ങ ൾക്കും ലേലംകൊണ്ട് വ്യക്തി ഉത്ത ര വാ ദി യാ 
യിരിക്കുന്നതുമാണ്. 


പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യത്തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


21st JULY 2009] 


EDUCATION DEPARTMENT 


പട്ടിക 


ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + 50 വി . നി . 

ദർഘാസ് സ്വീക രിക്കുന്ന തീയതിയും സമയവും 
4 - 8 - 2009, 4 മണി. 


കമ 
നമ്പർ 


മരങ്ങളുടെ വിവരവും 

സ്റ്റോക്ക്നമ്പരും 


വ്യാപ്തം 


ലേലത്തീയതിയും സമയവും- 5 - 8 - 2009, 11 മണി. 


1. 061 


2 . 68 


10 . 49 


1. 25 


1. 07 


2 . 53 


ഈട്ടി- 2 ( 81,83 ) 
(ഒന്നിന്റെ തടി ഒടിഞ്ഞത്) 
ആഞ്ഞിലി-1 ( 124) 
കാഞ്ഞിരം - 2 ( 152, 156 ) 
മുള്ളുവേങ്ങ -1 ( 168) 
മാവ്- 2 ( 116 , 136) 
യൂക്കാലിപ്റ്റസ്-4 
( 21, 26, 31) 
റയിൻ ടീ -1 ( 17 ) 
കാട്ടമ്പഴം-1 ( 167) 
ഏഴിലംപാല - 1 ( 131) 
ഞാവൽ- 1 (126 ) 
പുളി-1 ( 53) 
കശുമാവ്-1 ( 69 ) 
തെങ്ങ് -1 ( 147 ) 
പാഴ്വരം- 1 ( 85 ) 
(മുറിച്ചിട്ട നിലയിൽ) 


സർക്കാർ ലേലവുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും 
ഈ ലേലത്തിനും ബാധകമായിരിക്കുന്നതാണ്. യാതൊരു 
കാരണവും കാണിക്കാതെ ലേലം നിർത്തിവെയ്ക്കാനോ നീട്ടി 
വെയ്ക്കാനോ നിരാകരിക്കാനോ ഉള്ള പൂർണ്ണ അധികാരം താഴെ 
ഒപ്പിട്ടിട്ടുള്ള ആൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഏതെങ്കിലും 
കാരണത്താൽ ലേല ദിവസം അവധിയായാൽ തൊട്ടടുത്ത 
(പ്രവൃത്തി ദിവസം തന്നെ ലേലം നട ത്തു ന്ന താ യി രിക്കും. 
ലേല ത്തി നുള്ള മര ങ്ങ ൾ അ നു വാ ദ ത്തോടെ നേരിൽ 
കാണാവുന്നതാണ്. 

ദർഘാസ് ഫോറം 4 - 8 - 2009 ഉച്ചയ്ക്ക് 12 മണിവരെ 
ആഫീസിൽ നിന്ന് നേരിട്ടും 500 രൂപയ്ക്ക് മണിയോർഡർ 
വഴിയും ദർഘാസ് ലഭിക്കുന്നതാണ്. മണിയോർഡറുകൾ 
30 - 7 - 2009 വൈകിട്ട് 4 മണിവരെ സ്വീക രിക്കു ന്ന താ ണ്. 
സമയത്തിനു ശേഷം ലഭിക്കുന്ന ക്വട്ടേഷനുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


2 . 67 


1 . 89 


3. 427 


4 . 992 


0.047 


0 .13 


0 .297 


പ്രിൻസിപ്പാളുടെ കാര്യാലയം, 
ശ്രീരാമ ഗവ. പോളിടെക്നിക് കോളേജ്, 
തൃപ്രയാർ. 


( ഒപ്പ്) 


പ്രിൻസിപ്പാൾ. 


